Kerala Gazette No. 16 dated 21st April 2009 . 
PART I 


Section 


iii 


കേരള സർക്കാർ 
നിയമ (നിയമനിർമ്മാണം- യു ണിഫിക്കഷൻ) വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 191471ലെഗ", യുണീ 32008 നിയമം. 

- തിരുവനന്തപുരം, 2009 ജനുവരി 5 , 

1930 , പൌഷം 15 . 
കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ 
പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 
നിയമസം പാസ്സാക്കിയ ( പ്രകാരമുളള ബില്ലിന് 2009 ജനുവരി 30, 
തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 

- ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 

കെ . ജോൺ (ബിട്ടം, 

നിയമ വകുപ്പ്സ്പെഷ്യൽ സെക്രട്ടറി , 

209- ലെ 6 -ാം ആകാറാ . 1 . 
2008 - ല ഉയർന്ന നിയമപാനത്തിനുളള ദശിയ 

- സർവ്വകലാശാല ( ഭദഗതി) ആക്ററ് 
2005- ലെ ഉയർന്ന നിയമപഠനത്തിനുളള ദേശീയ 
സർവ്വകലാശാല ആക്ററ് വേഗതി 
ചെയ്യുന്നതിനുളള 

- ഒരു 

ആക്റ് 
പീഠിക, - 2005- ലെ ഉയർന്ന നിയമപഠനത്തിനുളള ദേശീയ 
സർവ്വകലാശാല ആക്ററ് ഇതിനുശേഷ് , കാണുന്ന ആവശ്യങ്ങൾക്കായി 
ഭഗതി പെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 . ചുരുക്കപ്പേരും പ്രാരംഭവും. - {I) ഈ ആക്ടിന് 2008 - ലെ 
ഉയർന്ന നീയിൽ പാനത്തിനുളള ദേശീയ സർവ്വകലാശാല ( ദഗതി) ആക് 
എന്ന് പേര് പറയാം. 
G , 101/2009/ G . 


(2) ഇത് 2008, ജൂൺ 9 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 
. 1 2 . പീഠികയുടെ ഗതി, - 2005- ലെ ഉയർന്ന നി യ മ പാനത്തിനുള 
ദേശീയ സർവ്വകലാശാല ആക്റിൻ (2005 - ലെ 27 ) ( ഇതിനുശേഷം 
പ്രധാന ആക്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) പീടികയിൽ അവസാന 
ഖണ്ഡികയിലെ സ്വാശയ അടിസ്ഥാനത്തിൽ എന്ന വാക്കുകൾ 
വിടുകളയേണ്ടതാണ്. 

- 3 , 3 -ാം വകുപ്പിൻറ ഗതി. - പ്രധാന ആക ററിലെ 3 -ാം വകുപ്പ് 
(I )- ം ഉപവകുപ്പിൽ " സ്വം ശയ എന്ന വാക്ക് വിട്ടുകളയണ്ടതാണ്. 

4 . 12 -ാം വകുപ്പിൻറ ഭേദഗതി, - പ്രധാന ആകററിൻറ 12-ാം 
വകുപ്പ് ( xi) -ാം ഇനത്തിനുശേഷം താഴെപ്പറയുന്ന ഇനങ്ങൾ കൂട്ടിച്ചേർക്ക 
താണ്, അതായത്: 

( xiഎ ) ( പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യവകുപ്പ്, കേരള 
സർക്കാർ ; 

( 8 ) ബി ) ഉന്നതവിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർവ്വാഹക സമിതി 
അതിൻറ ആഗങ്ങൾക്കിടയിൽ നിന്നും നാമനിർദേശം ചെയ്യുന്ന ഒരംഗം, . 
. 5 , 17-ാം വകുപ്പിൻറ ഗതി - - പ്രധാന ആകുലറിലെ 17-ാം വകുപ്പ് 
(2 )- എം ഉപവകുപ്പിൽ - 

(1) ഇനം ( vi)- ൽ , നിലവിലുളള വാക്കുകൾക്കു ശേഷം താഴെ 
പറയുന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്, അതായത് പ് 

- 4അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഉന്നത 
വിദ്യാഭ്യാസ വകുപ്പിലെ സർക്കാർ ജോയിൻറ് സെക്രട്ടറിയുടെ പദവിയിൽ 
കുറയാത്ത ഒരു ഉദ്യോഗസ്ഥ ൻ; ; 

(ii) ഇനം (vii )- ൽ നിലവിലുള്ള വാക്കുകൾക്കു ശേഷം താഴെ 
പറയുന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്, അതായത് ന 
ikഅല്ലെങ്കിൽ അ8°ഹം നാമനിർദ്ദേശം ചെയ്യുന്ന നിയമവകുപ്പിലെ 
സർക്കാർ ജോയിൻറ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു 
ഉദ്യോഗസ്ഥ ൻ; ; 

. (ii) ഇനം ( xii)-നുശേഷം, താഴെപ്പറയുന്ന ഇനങ്ങൾ ചേർക്കേണ്ട 
താണ്, അതായത്: 

| Ittytis) സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യവകുപ്പ്, 
അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ധനകാര്യ വകുപ്പിലെ 
സ ർ ക്കാർ ജോയിൻറ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു 
ഉദ്യാഗസ്ഥൻ; 

( xiv ) ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെ അംഗങ്ങൾക്കിടയിൽ 
നിന്നും നിർവ്വാഹക സമിതി നാമനിർദ്ദേശം ചെയ്ത ഒരംഗം: 

(xv} സർക്കാർ നാമനിർദ്ദേശം ചെയ്തരണ്ട് നിയമ വിദഗ്ധർ, 
അതിൽ ഒരാൾ വനിത ആയിരിക്കേണ്ടതാണ്. . 


6 . 27 -ാം വകുപ്പിന്റെ ഗതി , - പധാന ആക്രറിൻ 27-ാം 
വകുപ്പിലെ (1). 9ം ഉപവകുപ്പിൽ , ( എ ) ഖണ്ഡ ത്തിനു പകരം താഴെപ്പറയുന്ന 
ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 

( എ ) കേരള ബാർ കൗൺസിലിന്റെ ഒരു നോമിനി, . 
7 . 46 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ - പ്രധാന 
ആക്ററിലെ 46 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടി 
ർക്ക ണ്ടതാ ണ് , അതായത്: -- 
46 എ . നിർദPദേശം നൽകുന്നതിനുളള സർക്കാരിന്റെ അധികാരം - 

സർവ്വകലാശാലയിലേക്കുളള വിദ്യാർത്ഥികളുടെ ഫീസ് നിർണ്ണയവും 
(പ്രവശനവും സംബന്ധിച്ച് കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടു 
പിക്കുന്ന ആ ദശങ്ങൾ പരിഗണിക്കുവാൻ സർവ്വകലാശാലയ്ക്ക് നിർദ്ദേശം 
നൽകുന്നതിന് സർക്കാരിന് അധികാരം ഉായിരിക്കുന്നതാണ് : 

എന്നാൽ അങ്ങനെയുളള നിർദ്ദേശത്തിൻറുമൽ എക്സിക്യൂട്ടീവ് 
കൗൺസിലിന്റെ തീരുമാന ം അന്തിമമായിരിക്കുന്നതാണ്. , 

8 . 79°ദാലും ഒഴിവാക്കലും, - 1} 2008- ലെ ഉയർന്ന നിയമ പഠന 
ത്തിനുളള ദേശീയ സർവ്വകലാശാല ( ലേഗതി) ഓർഡിനൻസ് (2008 - ലെ 21) 
ഇതിനാൽ റ8°ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റ8°ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത 
ഒാർഡിനൻസ് പ്രകാരം ഗതി ചെയ്യപ്പെട്ട പ്രധാന ആകർറമിൻ കീഴാത 
ചെയ്തതാചെയ്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യം, 
എടുത്തതോ എടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും 
നടപടിയോ ഈ ആക്ററ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ററിൻ 
കിഴി ൽ പെയ്തതായോ എടുത്തതായോ കരുതപ്പെടണതാണ്. 


( ശരിത്തിർജ്ജമ) 
- എസ്. കുമാരി സുധ, 
- . നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി . 


